PART IV 
Private Advertisements and Miscellaneous Notifications 


Before the Honourable District Court, III B 
തിരുവനന്തപുരം ജില്ലാ കോടതി II മുമ്പാകെ 

Thiruvananthapuram 
0 . P. ( GW) 223 / 2008 

0 . P. ( G & W) No. 257/ 2008 
ഹർജികക്ഷി - മുരുകൻ S / o സുധാകരൻ, 

Petitioner: _ Sri Mohammed Haneefa, Aged 69 years , 
മേലെപടിഞ്ഞാറ്റിൽ വീട്, 
തുറുവിക്കൽ, പേടിക്കാട്ട് മുറി, 

s/o Mohammed Kannu , residing at 

Kamukaramoola Puthen Veedu , 
തിരുവനന്തപുരം. 

Andoorkonam Village, Thiruvananthapuram . 
എതിർകക്ഷി ഇല്ല . 

Counter Petitioner — Nil. 
സകലമാനപേരേയും തെര്യപ്പെടുത്തുന്നത്, 

- Whereas the petitioner has filed OP ( G & W ) No . 
തിരുവനന്തപുരം ജില്ലയിൽ തുറുവിക്കൽ വില്ലേജിൽ 

257/2008, before this Hone ble Court, praying that he be 
പേടിക്കാട്ട് മുറിയിൽ മേലെ പടിഞ്ഞാറ്റിൽ വീട്ടിൽ താമസം 12 

declared as guardian of his minor grand daughter 
വയസ്സുള്ള അശ്വതിയുടെ ചെറുവയ്ക്കൽവില്ലേജിൽ സർവ്വ 

Aparna Anil and applied for the permission to sell the said 
2093 - ൽ പെട്ട പതിനാറ് സെന്റ് വസ്തുവുംതന്നകത്തുള്ള - minor s share viz . 3/ 4th of one half undivided share over 
സകലവകകളും ടിയിൽ 11 വയസ്സുള്ള ആശ പേർക്കുള്ള 

the said 10 cents . (4 .05 ares ) of land , building bearing 
ചെറുവയ്ക്കൽ വില്ലേജിൽ സർവ്വ 2093- ൽപ്പെട്ട പതിനാറ് സെന്റ് T. C . No . 3 / 1070 and all other things attached thereto in 
സ്ഥലവും തന്നകത്തുള്ള വൃക്ഷങ്ങൾ മുതലായ സകല 

Sy. No. 1481/5 of Kowdiar Village and where as the case 
വകകളുമുള്ളതിൽ ടി മൈനർക്കവകാശപ്പെട്ട ഒന്നുപകുതി 

is posted to 20 - 1 - 2009, it is hereby notified that any 
അവകാശവും കൂടി ടി മൈനർ ആൾക്കാരുടെ നന്മക്കുവേണ്ടി 

person having objection to the said application should 
ഹർജിക്കാരനെ വിൽക്കാൻ അനുവദിക്കണമെന്ന് കാണിച്ച് 

appear before this court at 11 a.m . on the said day and 
ബോധിപ്പിച്ചിട്ടുള്ള മേൽ നമ്പർ ഹർജി 2009-ാമാണ്ട്1 -ാം മാസം file objection , failing which the application would be 
17 -ാം തീയതി വിചാരണ വച്ചിട്ടുള്ളതിനാൽ ടി വസ്തു വിൽപ്പന allowed as if there is no objection . 
നടത്താൻ അനുവാദം തരുന്നതിന് ആർക്കെങ്കിലും 

Thiruvananthapuram , 

S . WILLIAMS, 
ആക്ഷേപമുള്ളപക്ഷം ടി ദിവസം പകൽ 11 മണിക്ക് കോടതി 

6 -12- 2008. 

Petitioner s Advocate . 
മുമ്പാകെ ഹാജരായി ബോധിപ്പിച്ചു കൊള്ളണ്ട തും 
അല്ലാത്തപക്ഷം ആർക്കും ആക്ഷേപം ഇല്ലായെന്ന്കണ്ട്ഹർജി 
തീർച്ചചെയ്യുന്നതുമാണ്. 


തിരുവനന്തപുരം, 
1- 12 - 2008. 


എ . രാജസേനൻ, 
ഹർജികക്ഷിഭാഗം അഡ്വക്കേറ്റ്. 


